42 


( 2 ) 


നമ്പർ എ3-9042 / 2020 . 


2021 ജനുവരി 6 . 


കു ന്ന ശൂർ താലൂക്കിൽ കു ന്ന ത്തൂർ വില്ലേ ജിൽ 
ഐവർകാല പടിഞ്ഞാറ് തെക്ക് മുറിയിൽ അന്തിപുഴയ്ക്കൽ 
വീട്ടിൽ ബാലൻ പിള്ള 9-1-2020 -ാം തീയതി മരണമടഞ്ഞതിനാൽ 
പരേ തന്റെ പേരിലുള്ള വിവിധ 

ആ വ ശ്യ ങ്ങൾക്ക് 
ഹാജരാക്കുന്ന തിന് അവകാശ സർട്ടിഫിക്കറ്റിനു വേണ്ടി 
പരേതന്റെ മകൻ സുഭാഷ് ബി . പിള്ള അപേക്ഷ ബോധിപ്പിച്ചി 
ട്ടു ള്ള താണ് . ഈ അ പ ക്ഷ യിൻ മേൽ കുന്ന ശൂർ 
വില്ലേജാഫീസർ മുഖാന്തിരം നടത്തിയ അന്വേഷണത്തിലും 
അവകാശ വിചാരണയിലും മരണ സർട്ടിഫിക്കറ്റ് പ്രകാരവും 
ബാലൻ പിള്ള 9-1-2 020 -ാം തീയതി മരണ മടഞ്ഞതായും 
പരേ തന്റെ അ വ കാ ശി ക ളായി ചുവടെ ചേർക്കു ന്ന വർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 
ആയതിനാൽ 

ടി പങ്കിമോൾ , വി . പരേതയുടെ ഏക 
അ ന ത രാവ കാ ശി യാ ണെ ന്ന് കാണിച്ച് സർട്ടി ഫിക്കറ്റ് 
നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും ആ ക്ഷേ പ മു ള്ള പക്ഷം 
ആയത് ഈ പരസ്യം കേരളാ ഗവൺമെന്റ് ഗസറ്റിൽ 
( പസി ദ്ധ പ്പെ ടുത്തി 30 ദിവ സ ത്തി നകം പത്ത നാ പു രം 
തഹശീൽദാർ മുമ്പാകെ രേഖകൾ സഹിതം നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും , തപാൽ മാർഗ്ഗം 
ലഭിക്കുന്നതുമായ ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ എൻ2-218 / 2021 . 


2021 ജനുവരി 11 . 


കമ 


പേര് 


പരേതനുമായുള്ള 

വയസ് 


നമ്പർ 


ബന്ധം 


പത്ത് നാ പു രം താലൂ ക്കിൽ പട്ടാഴി വട ക്കേ ക്ക ര 
വില്ലേജിൽ മാലൂർ എന്ന സ്ഥലത്ത് പള്ളി തെക്കേതിൽ വീട്ടിൽ 
ബാബു , കെ . 4-2-2015 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . 
പരേതന്റെ പേരിലുള്ള ആക്സിഡന്റ് പ്ലെയിം ലഭിക്കുന്നതിനും 
മറ്റാവ ശ്യ ങ്ങൾക്കും വേണ്ടി 

സർട്ടി ഫിക്ക റ്റ് 
അനുവദിക്കണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ സുമ , ജി . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജ് ആഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവർ 
പരേതന്റെ അവകാശികളാണെന്ന് അറിയുന്നു . 


അവ കാശ 


1 


സുഭദയമ്മ 


ഭാര്യ 


63 


2 


സുഭാഷ് ബി . പിള്ള 


മകൻ 


37 


3 


സുഷ എസ് . പിള്ള 


മകൾ 


32 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


ക്രമ 


അവകാശികളുടെ 

പേര് 


മരണപ്പെട്ട കക്ഷിയു വയസ് 
മായുള്ള ബന്ധം 


നമ്പർ 


1 


സുമ , ജി . 


ഭാര്യ 


50 


2 


അഞ്ജു , ബി . എസ് . 


മകൾ 


33 


മര ണ മടഞ്ഞ ബാലൻ പിള്ള യുടെ നിയമാനു സത 
അവകാശികൾ മേൽപ്പറഞ്ഞിരിക്കുന്ന 1 മുതൽ 3 വരെയുള്ള 
കക്ഷികൾ ആണെന്ന് വിവരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും എന്തെ ങ്കിലും 
ആ ക്ഷേ പമുള്ള പക്ഷം 

ഈ പരസ്യം കേ രള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കുന്ന ത്തൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് രേഖാമൂലം 
സമർപ്പിക്കേണ്ടതാണ് . നിർദ്ദിഷ്ട സമയ പരിധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


ആ യത് 


3 


ലിബിൻ ബാബു 


മകൻ 


30 


താലൂക്കാഫീസ് , 
കുന്നത്തൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


പരേ ത ) തന്റെ മാതാ പി താ ക്കൾ 

ജീവിച്ചി രി പ്പി ല്ല . 
ആയതിനാൽ ക്രമ നമ്പർ ( 1 ) മുതൽ ( 3 ) വരെയുള്ള കക്ഷികൾ 
പരേതന്റെ അനന്തരാവകാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരളാ ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ 
രേഖകൾ സഹിതം നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും , തപാൽ മാർഗ്ഗം ലഭിക്കുന്നതു മായ 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Pathanapuram Taluk 


പരസ്യം 


താലൂക്കാഫീസ് , 


( 1 ) 


( ഒപ്പ് ) 
തഹശീൽദാർ . 


പത്തനാപുരം . 


നമ്പർ എൻ2-207 / 2021 . 


2021 ജനുവരി 11 . 


Punalur Taluk 


പരസ്യം 


പത്തെ നാ പു രം താലൂ ക്കിൽ പുന്നല വില്ലേ ജിൽ 
പട യ ണി പാറ എന്ന് സ്ഥലത്ത് 

ഗുരു കുലം വീട്ടിൽ 
ലതിക വാസു ക്കുട്ടി 4 -11 -2019 -ാം തീയതി മര ണ പ്പെട്ടു 
പോ യിട്ടുള്ളതാണ് . പുന ലൂർ യൂണി യ ൻ ബാങ്കിൽ 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് കാണിച്ച് പരേതയുടെ മകൾ 
പങ്കിമോൾ , വി . സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജ് ആഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പ്പറ യു ന്ന യാൾ പരേ തയുടെ അ വ കാ ശി യാണെന്ന് 
അറിയുന്നു . 


( 1 ) 


നമ്പർ ജി2-207 / 2021 . 


2021 ജനുവരി 5 . 


തന്മ ല 


സംബ ന്ധ മായ 


പു ന ലൂ ർ താലൂ ക്കിൽ 

വില്ലേ ജിൽ 
ഒറ്റക്കൽ പത്തേക്കർ അമ്പാടിയിൽ തമ്പി , ഡി . 14--2-2020 -ാം 
തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതന്റെ ബാങ്ക് 

ആ വ ശ്യ ത്തിനും , ഗോൾ ഡ് ലോൺ 
തിരിച്ചെടുക്കൽ തുടങ്ങിയ മറ്റ് ഇതര ആവശ്യങ്ങൾക്കുമായി 
അവകാശ സർട്ടിഫിക്കറ്റ് അനു വാദിക്ക ണമെന്ന് കാണിച്ച് 
പര ത ന്റെ 

മകൾ ചിത എ സ് . 

തമ്പി സമർപ്പിച്ച 


പരേതയുമായുള്ള 


വയസ് 


അവകാശിയുടെ 

പേര് 


ബന്ധം 


പങ്കിമോൾ , വി . 


മകൾ 


32 


214 


